Kerala Gazette No. 34 dated 31st August 2010 . 
PART II 


PUBLIC WORKS DEPARTMENT 


TENDER NOTICES 


ദർഘാസ് നമ്പർ 62/എസ്. ഇ .എസ്. സി /2010 - 11. 


- (1 ) 


No . DB -10/ 6702 / 2009 . 


2nd August 2010 . 


പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - റോഡ്സ് 
ഡിവിഷൻ, കോട്ടയം - ഗാന്ധിനഗർ- ആതിരമ്പുഴ, നാലുവരി പാത , 
മെഡിക്കൽ കോളേജ് റോഡ്, ഒന്നാം ഘട്ടം, ഗാന്ധിനഗർ റോഡ് 
0/ 00 മുതൽ 2 / 000 കി . മീ . വരെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 97 ലക്ഷം. 


The tenders are invited by the Superintending 
Engineer, Roads and Bridges, South Circle , 
Thiruvananthapuram for the following work on behalf of 
the Governor of Kerala from Registered Contractors of 
Public Works Department. The receipt of tender schedule 
should be attached with the tender documents. The 
opening of tender is fixed at 4 .30 p .m . on the same day of 
receipt of tender. 

Tender No. - 62/ SESC/ 2010 - 11 . 


നിരതദ്രവ്യം-- രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 14,600+ വാറ്റ് 49 %. 

ദർഘാസ് ഫോറങ്ങൾ കൊടുക്കുന്ന തീയതിയും സമയവും 
- 6 - 9 - 2010 മുതൽ 7 - 9 - 2010 , 3 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
13 - 9 - 2010, 4 മണിവരെ. 


കരാറുകാരുടെ തരംതിരിവ് " എ ക്ലാസ്സ്. 
ദർഘാസ് ചെയ്തുതീർക്കേണ്ട കാലാവധി 8 മാസം. 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


Name of Work with Estimate Amount— Roads Division 
Kottayam — Improvements to Athirampuzha Gandhi Nagar 
including 4 line of Gandhi Nagar, Medical College road 
Ist reach Improvements of Gandhi Nagar Road 0 /00 to 
2/000 k. m . - Rs. 97 Lakh. 

EMD - Rs. 50 ,000. 
Cost of tender form - Rs. 14,600 + 4 % VAT. 

Date and time of issue of tender schedule — 6 -9 - 2010 
to 7- 9- 2010 at 3 p . m . 


( 2 ) 


No. DB10 /2701 /2010 . 


2nd August 2010. 


Last date and time of receipt of tender 
13- 9- 2010 upto 4 p. m . 


The tenders are invited by the Superintending 
Engineer, Roads and Bridges, South Circle , 
Thiruvananthapuram for the following works on behalf of 
the Governor of Kerala from Registered Contractors of 
Public Works Department. The receipt of tender schedule 
should be attached with the tender documents . The 
opening of tender is fixed at 4 .30 p .m . on the same day of 
receipt of tender. 
Tender No. and Name of Work 

EMD 
No. with Estimate Amount 

Rs. 


Period of completion — 8 months . 


Classification of Contractor — ‘ A ’ Class. 


SY 


All the tender conditions in this department are 
applicable to this tender also . 


- Roads Division, Kollam 
63 / SESC/2010 - 11 - Reconstruction of 
Karimpinpuzha Bridge at Ch . 0 /500 of 
Nediyavila Vembanattazhikathu road 
Kunnathur Taluk — Rs. 150 Lakh 
64/ SESC/ 2 01 0 - 11 - Flood 2009 - 10 
Construstion of culvert at Kavintekannel 
in ward No. 2 of Clappana Panchayath — 
Rs. 35 Lakh 


50,000 


കേരള ഗവർണ്ണർക്കുവേണ്ടിദക്ഷിണ മേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, നിരത്തുകളും പാലങ്ങളും വിഭാഗം, തിരുവനന്തപുരം 
താഴെ പറയുന്ന പണിക്ക് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ 
നിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽ വഴി ക്ഷണിച്ചു 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ്ഉത്തര വാദി ആയിരിക്കുന്നതല്ല. ദർഘാസിനൊപ്പം 
ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അന്നേ ദിവസം 4.30 - ന് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിലോ 
അതിവേഗ തപാലിലോ ഏൽപ്പിക്കേണ്ടതാണ്. കൊറിയർ 
വഴിയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


2 


- 50,000 


Cost of tender form — Rs. 22 , 500 + VAT 4 % for 
- Sl. No . 1 and Rs. 5, 250 + VAT 4 % for Sl. No. 2 , 

Date and time of issue of tender schedule 
6- 9- 2010 to 7- 9 - 2010 at 3 p . m . 


ദർഘാസ് പരസ്യം 


| Last date and time of receipt of tender - 13- 9 - 2010 
upto 4 p . m . 

- Classification of Contractor - " A Class for Sl. No . 1 
and " A and B Class for Sl . No. 2 . 

Period of completion — 8 months for Sl. No. 1 and 4 
months for Sl. No. 2 . 


All the tender conditions in this department are 
applicable to this tender also . 


നമ്പർ ഇ .എൽ. 2 - 9591/ 2010 . 

2010 ആഗസ്റ്റ് 11. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ഈ ലക്ടിക്കൽ വിഭാഗം, ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ 
വർക്സ്, തിരുവനന്തപുരം താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് പ്രവർത്തിയുടെ 
പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ നേരിട്ടോ 
തപാലിലോ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
യാതൊരു കാരണവശാലും ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായാൽ 
അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

രൂപ 
അടങ്കൽ തുകയും 
- (1) 

( 2 ) 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണ മേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, നിരത്തുകളും പാലങ്ങളും വിഭാഗം, തിരുവനന്തപുരം 
താഴെ പറയുന്ന പണികൾക്ക് വകുപ്പിലെ അംഗീകൃത കരാറു 
കാ രിൽ നിന്നും ദർഘാ സു കൾ പവൃ ത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി 
ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് 
ഈ വകുപ്പ്ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ദർഘാസിനൊപ്പം 
ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അന്നേ ദിവസം 4.30 - ന് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിലോ 
അതിവേഗ തപാലിലോ ഏൽപ്പിക്കേണ്ടതാണ്. കൊറിയർ 
വഴിയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


2 


60 , 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ 
നമ്പർ 

പേരും അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


രൂപ് 


കൊല്ലം റോഡ്സ് ഡിവിഷൻ 


1 63 /എസ്. ഇ .എസ്. സി / 2010 - 11 - കുന്നത്തൂർ 
താലൂക്കിൽപ്പെട്ട നെടിയവിള - വെമ്പനാട്ടഴികത്ത് 
റോഡിൽ 0 / 500 കി . മീ . യിൽ കരിമ്പിൻ 
പുഴപാലം നിർമ്മാണം -രൂപ 150 ലക്ഷം 


50 ,000 


2 64 /എസ് . ഇ . എ സ് . സി / 2 010 - 11 - ക്ലാപ്പന 

പഞ്ചായത്തിൽ 2 -ാം വാർഡിൽ കാവിന്റെ 
ക ണ്ണ ൽ ക ല ങ്ക് നി ർ മ്മ ാ ണ - 
രൂപ 35 ലക്ഷം 


5 


50 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമ നമ്പർ 1- ന് രൂപ 
22, 500 + വാറ്റ് 4 %, ക്രമനമ്പർ 2 - ന് രൂപ 5,250 + വാറ്റ് 4 % 

ദർഘാസ് ഫോറങ്ങൾ കൊടുക്കുന്ന തീയതിയും സമയവും - 
6 - 9- 2010 മുതൽ 7 - 9 - 2010, 3 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
13 -9 - 2010 , 4 മണി വരെ. 

കരാറുകാരുടെ തരംതിരിവ് - ക്രമനമ്പർ 1- ന് “ എ ക്ലാസ്സ്, 
ക്രമനമ്പർ 2 - ന് എയും ബിയും ക്ലാസ്. 

ദർഘാസ് ചെയ്തുതീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- ന് 
8 മാസം, ക്രമനമ്പർ 2- ന് 4 മാസം. 


- 58 / 2010 - കോട്ടയം സചിവോത്തമപുരം 
- മോഡൽ റസിഡൻഷ്യൽ ഐ . റ്റി. സി.യിൽ 
ആൺകു ട്ടി കൾക്കായുള്ള ഹോസ്റ്റൽ 

കെട്ടിട ത്തിന്റെ വൈദ്യു തീക രണം -- 
രൂപ 4, 31,966.06 

10 ,800 
59 / 2010 - കോട്ടയം സചിവോത്തമപുരം 
മോഡൽ റസിഡൻഷ്യൽ ഐ . റ്റി. സി.യിൽ ഉദ്ധരി 
ആൺകു ട്ടി ക ൾ ക്കാ യുള്ള ഹോസ്റ്റൽ ക്കുന്ന 

കെട്ടിടത്തിനാവശ്യമായ ഇലക്ട്രിക്കൽ തുകയുടെ 
ഫിറ്റിംഗ്സുകൾ സപ്ലെ ചെയ്യുന്നതിന് | 2 . 5 % 
3 60 / 2010 - തിരു വ നന്തപുരം അമ ര വിള 
ചെക്ക് പോസ്റ്റിൽ ഹൈമാസ്റ്റ് ലൈറ്റ് 
സ്ഥാപിക്കുന്നതിന് രൂപ 3,61, 888.76 

9 ,050 
4 61/ 2010 - വർക്കല യിലുള്ള ഗവൺമെന്റ് 

ഐ . റ്റി . സി . കട്ടി ട ത്തിന്റെ പുനർ 
- വൈദ്യുതീകരണം രൂപ 2,30,670 .70 

5 ,800 
62 / 2010 - കൊല്ലം അഞ്ചൽ കരു കോൺ 
ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂൾ 

കെട്ടിട ത്തിന്റെ വൈദ്യുതീക രണം 
രൂപ 4,80 ,353.45 

12 ,050 
6 63/ 2010 - കൊല്ലം അഞ്ചാലുംമൂട് ഗവൺമെന്റ് 
ഹയർ സെക്കന്ററി സ്കൂൾ കെട്ടിടത്തിന്റെ 
വൈദ്യുതീകരണം രൂപ 3,03,848.30 

7 ,600 
64 / 2010 - കൊല്ലം പുത്തൂർ ഗവൺമെന്റ് 
ഹയർ സെക്കന്ററി സ്കൂൾ കെട്ടിടത്തിന്റെ 

വൈദ്യുതീകരണം രൂപ 2, 46,193.25 
- 65 /2010 - തിരുവനന്തപുരം സ്വാതിതിരുനാൾ 
മ്യൂസിക് കോളേജിലെ റെക്കോഡിംഗ് 
സ്റ്റുഡിയോയിൽ ഡക്ട് ബിൾ സ്പ്ലിറ്റ് 
എ . സി . യൂണിറ്റുകൾ സപ്ലെ ചെയ്ത് 
സ്ഥാപിക്കൽ (പുനർ ദർഘാസ്) - 

50 , 000 
9 66 / 2010 - തിരു വ നന്തപുരം ബാർട്ടൺ 

ഹില്ലിലുള്ള ഗവൺമെന്റ്എഞ്ചിനീയറിംഗ് 
കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് 
കെട്ടിടത്തിൽ കമ്പ്യൂട്ടർ നെറ്റ് വർക്ക് 
സിസ്റ്റവും ഇ . പി . എ . ബി . എക്സസും സപ്പെ 
ചെയ്ത് സ്ഥാപിക്കൽ രൂപ 7,56,299 

18 , 950 


6 , 200 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


Office of the Superintending 
Engineer, Roads and Bridges , 
South Circle , 
Thiruvananthapuram . 


(Sd .). 
Superintending Engineer. 


(1) 


6 - 9 - 2010 മുതൽ 8 - 9 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. ദർഘാസിന്റെ 
കൂടെ 100 രൂപ മുദ്രപ്രതത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും പ്രവർത്തിക്കു 
വേണ്ട നിരതദ്രവ്യവും അടക്കം ചെയ്യാത്ത ദർഘാസുകൾയാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . പൊതുമരാമത്ത്വകുപ്പിലെ 
പ്രവർത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


10 67 / 2010 - തിരുവനന്തപുരം പട്ടത്തുള്ള 

പി.എസ്. സി. ആഫീസിലെ ഗോൾഡൻ ഉദ്ധരി 
ജൂബിലി ബിൽഡിംഗിന്റെ വൈദ്യുതീകരി ക്കുന്ന 
ണത്തിന് സീലിംഗ്ഫാൻ, എക്സാസ്റ്റ്ഫാൻ തുകയുടെ 

മുതലായവസപ്ലെചെയ്യൽ(പുനർ ദർഘാസ്) 2 . 5 % 
11 68/ 2010 - തിരുവനന്തപുരം ഇൻഫർമേഷൻ 
കമ്മീഷൻ ആഫീസിനുവേണ്ടി നിർമ്മിക്കുന്ന ഉദ്ധരി 
കെട്ടിടത്തിന്റെ വൈദ്യുതീകരണത്തിനാ ക്കുന്ന 
വശ്യമായ സീലിം ഗ് ഫാൻ സപ്ന തുകയുടെ 
ചെയ്യുന്നതിന് 

2 . 5 % 
12 69/ 2010 - എം .എൽ. എ . ഫ്ളാറ്റിലെ ബ്ലോക്ക് 
നമ്പർ 2 - ൽ നില വിലുള്ള " കോനേ 

- ഉദ്ധരി 
പാസ്സഞ്ചർ ലിഫ്റ്റിന്റെ സേവനം മറ്റ് ക്കുന്ന 
ഫ് ളോറു ക ളി ലേക്ക് നീട്ടു ന്ന തിന് തുകയുടെ 
(പുനർ ദർഘാസ്) 

2 . 5 % 
13 | 70 /2010 -പത്തനംതിട്ട വെച്ചൂച്ചിറ പി.എച്ച്. 

സെന്ററിലെ ഒ . പി . ബ്ലോക്കിന്റെയും 
അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും 
പുനർ വൈദ്യുതീകരണം രൂപ 2,19,037 5 , 500 


ചീഫ്എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത്വകുപ്പ് 

( ഒപ്പ്) 
ബിൽഡിംഗ്സ്ആന്റ് 

സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ 
ലോക്കൽവർക്സ്, തിരുവനന്തപുരം. ( ഇലക്ട്രിക്കൽ). 


ദർഘാസ് പരസ്യം 
[ നമ്പർ 3/ ഇഇ /2010 - 11 ] 


നമ്പർ ഡി . ബി.( ജന.) 2388/ 88. 

- 2010 ആഗസ്റ്റ് 6. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
( നിരത്തുകളും പാലങ്ങളും), ആലപ്പുഴ താഴെപ്പറയുന്ന 
(പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപി 


- ( 1 ) 


1 


2 


3 


ദർഘാസ് ഫോറത്തിന്റെ വില -- കമനമ്പർ 1 - ന് 
രൂപ 900 + കെ . വി . എ . റ്റി. @ 4 %, ക്രമനമ്പർ 2, 10 , 11 ഇവയ്ക്ക് 
രൂപ 300 + കെ . വി . എ . റ്റി . @ 4 %, കമനമ്പർ 3 - നും 12 - നും 
രൂപ 800 + കെ . വി . എ . റ്റി . @ 4 %, ക്രമനമ്പർ 4, 7, 13 ഇവയ്ക്ക് 
രൂപ 500 + കെ . വി . എ . റ്റി. @ 4 %, ക്രമനമ്പർ 5- ന് രൂപ 1,000 + കെ . വി. 
എ . റ്റി . @ 4 %, ക്രമനമ്പർ 6 - ന് രൂപ 700 + കെ . വി. എ . റ്റി. @ 4 %, 
ക്രമനമ്പർ 8 - ന് രൂപ 4,000 + കെ . വി . എ . റ്റി . @ 4 %, ക്രമനമ്പർ 9 - ന് 
രൂപ 1,600 + കെ . വി . എ . റ്റി . @ 4 %. 

ദർ ഘാസ് പ്രമാണത്തിന് അപേക്ഷിക്കേണ്ട അ വ സാന 
തീയതിയും സമയവും 3 -9- 2010 ഉച്ചയ്ക്ക് 1 മണി. 

ദർഘാസ് പ്രമാ ണ ങ്ങൾ സ്വീക രിക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും- 8 - 9 - 2010 വൈകുന്നേരം 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 8 - 9- 2010 
വൈകുന്നേരം 4. 30 മണി. 

കരാറുകാരുടെ യോഗ്യത - ക്രമനമ്പർ 1, 6, 7 ഇവയ്ക്ക് 
പൊതുമരാമത്ത്വകുപ്പ്ഇലക്ട്രിക്കൽ" എ ക്ലാസ്സ് രജിസ്ട്രേഷൻ 
150 കെ . വി. എ . കപ്പാസിറ്റി, ക്രമനമ്പർ 3 - ന് പൊതുമരാമത്ത് 
വകുപ്പ്ഇലക്ട്രിക്കൽ " എ ക്ലാസ്സ് രജിസ്ട്രേഷൻ 250 കെ . വി. എ . 
കപ്പാസിറ്റി, ക്രമനമ്പർ 2, 8, 9, 10 , 11, 12 ഇവയ്ക്ക് അംഗീകൃത 
നിർമ്മാതാക്കൾ വിതരണക്കാർ കരാറുകാർ, ക്രമനമ്പർ 4, 5, 13 
ഇവയ്ക്ക് പൊതുമരാമത്ത്വകുപ്പ്ഇലക്ട്രിക്കൽ “ എ ക്ലാസ്സ് 
രജിസ്ട്രേഷൻ 100 കെ . വി . എ . കപ്പാസിറ്റി. 

പ്രവൃത്തി തീർക്കേണ്ടകാലാവധി - ക്രമനമ്പർ 1- ന് 60 ദിവസം, 
ക്രമനമ്പർ 2, 10 , 11 ഇവയ്ക്ക് 21 ദിവസം, ക്രമനമ്പർ 3 - നും 9 - നും 
45 ദിവസം, കമ നമ്പർ 4, 6 , 7, 13 ഇവയ്ക്ക് 20 ദിവസം, 
കമനമ്പർ 5 - ന് 30 ദിവസം, ക്രമ നമ്പർ 12 - ന് 120 ദിവസം, 
ക്രമനമ്പർ 8 - ന് 6 മാസം. 

ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന 
നികുതിയും ചേർത്ത്ദർഘാസ് പ്രമാണത്തിനായി തിരുവനന്തപുരം, 
തൃശ്ശൂർ, കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ 
വിഭാഗം എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെഓഫീസിൽ മേൽപ്പറഞ്ഞ 
സമയം വരെഅപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയറുടെ( ഇലക്ട്രിക്കൽ) ഓഫീസിൽ നിന്നും 


4 


13 / ഇ /2010 -11 കെ . പി . റോഡിൽ കി. മീ . 
14 / 000 മുതൽ 14/ 400 വരെ ( അപകട സാധ്യത 
കൂടിയ സ്ഥലം) വീതി കൂട്ടലും ഓട 
നിർമ്മാണവും രൂപ 7,35, 000 

18 , 400 
14/ ഇഇ /2010 - 1 - നെടുമുടി കരുവാറ്റ റോഡ് 
കി . മീ . 1/900 മുതൽ 2 / 075 വരെ വീതി 
കൂട്ടലും 20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ജോലികളും - രൂപ 14 ,65, 000 

36,650 
15 / ഇജ/ 2010 -11 - നെടുമുടി കരുവാറ്റ റോഡ് 
തകഴി ജംഗ്ഷൻ മുതൽ തകഴി പഞ്ചായത്ത് 
വരെ ( കി. മീ. 8 / 410 മുതൽ 8/ 820 വരെ) 
വീതി കൂട്ടലും പുനരുദ്ധാരണ ജോലികളും 
രൂപ 12 ,70 , 000 

31,750 
16 / ഇഇ / 2010 - 11 - എരുമക്കുഴി- എടപ്പോൺ റോഡ് 
കി . മീ . 1/ 300 മുതൽ 1/ 600 വരെ ഓട 
നിർമ്മാണം - രൂപ 9,01,000 

22 ,550 
17 / ഇഇ)/ 2010 - 11 - എട ത്വാ - പു തു ക്ക രി - 
മാമ്പുഴക്കരി റോഡിൽ കി . മീ . 1/ 900 - ൽ കലുങ്ക് 
പുനർനിർമ്മാണം - രൂപ 15, 00,000 

37 ,500 
18 / ഇഇ / 2010 - 11 - എടത്വാ - പുതുക്ക രി - 
മാമ്പുഴക്കരി റോഡിൽ കി . മീ. 2 / 250 - ൽ ടി - 
രൂപ 15,00,000 

- 37, 500 
19 / ഇഇ)/ 2010 - 11 - എട ത്വാ - പു തു ക്ക രി - 
മാമ്പുഴക്കരി റോഡിൽ എൺപത്തിയെട്ടിൽ 
പാലത്തിന്റെഅപാച്ചുകളും ഗ്രേഡിയന്റ് 
സുഗമമാക്കുന്ന ജോലികളും - 
രൂപ 15, 00, 000 

37,500 


5 


6 


(2 ) 


ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരി 
ക്കും . കൂടുതൽ വിവരങ്ങൾ മേൽപടി ഓഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നാതാണ്. 


37,500 


8 20 / ഇഇ/ 2010 - 11 - അമ്പ ല പ്പുഴ തിരു വല്ല 

റോഡിൽ തകഴി, കേളമംഗലം പാലങ്ങളുടെ 
അപാച്ചുകൾ വീതി കൂട്ടലും ഗ്രേഡിയന്റ് 

സുഗമമാക്കുന്ന ജോലികളും - രൂപ 15,00,000 
9 21/ ഇഇ/ 2010 - 11 - അമ്പലപ്പുഴ തിരു വല്ല 

റോ ഡിൽ ചേല ക്ക ട വ് പാല ത്തി ന്റെ 
അപ്രോച്ചുകൾ വീതി കൂട്ടലും ഗ്രേഡിയന്റ് 
ടി - രൂപ 8 , 45 ,000 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്ത് വിഭാഗം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


21,150 


ദർഘാസ് പരസ്യം 


950 


900 


നമ്പർ ഡി . ബി . റ്റി.എൻ. 1/ 2010 -11( 4). 

2010 ആഗസ്റ്റ് 6. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരത്തു വിഭാഗം, ഇടുക്കി താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
താഴെപ്പറയുന്ന തീയതികളിൽ വൈകുന്നേരം 3 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും 4 മണിക്ക് തുറക്കുന്നതും 
ആയിരിക്കും. 
- ദർഘാസ് നമ്പരും 

നിരത 
കമ 
- പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
- നമ്പർ 

അടങ്കൽ തുകയും 
(1) (2) 

(3 ) 


10 22 / ഇഇ / 2010 - 11 - കഞ്ഞിപ്പാടം - വൈശ്യംഭാഗം 

പാലം നിർമ്മാണം - അതിർത്തി കല്ലുകൾ 

സ്ഥാപിക്കുന്ന ജോലി - രൂപ 37,800 
11 23 / ഇ /2010 -11 - വയലാർ കായലിനു കുറുകെ 

നെടുമ്പക്കാട് പാലം നിർമ്മാണം ടി 
രൂപ 36,000 
12 24 / ഇഇ / 2010 - 11 - കൂട്ടം വാ തുക്കൽ പാലം 

നിർമ്മാണം ടി - രൂപ 40,000 
13 25 / ഇഇ / 2010 - 11 - കൈനകരി മുണ്ടയ്ക്കൽ 

പാലം നിർമ്മാണം ടി - രൂപ 40,000 
14 2 6 / ഇ ഇ / 2 010 - 11 - ക ന ക രി മു ട്ടേൽ 

പാലത്തിന്റെ സ്ഥാന നിർണ്ണയത്തിനാവശ്യമായ 

സർവ്വേ ജോലികൾ - രൂപ 70,000 
15 27 / ഇഇ/ 2010 - 11 - പുന്നമട സ്റ്റാർട്ടിംഗ് 
- പോയിന്റ് പാലത്തിന്റെ സ്ഥാനനിർണ്ണയത്തി 

നാ വ ശ്യമായ സർ വ്വേ ജോലി കൾ -- 
രൂപ 70,000 


1,000 


1,000 


രൂപ 


1 , 750 


1, 750 


25, 000 


16 28/ ഇ ഇ / 2 010 - 11 - വീയപൂരം പാലത്തിന്റെ 

തകരാറിലായ അപ്രോച്ച് റോഡുകളുടെ 
അത്യാവശ്യ അറ്റകുറ്റപ്പണികളും സംരക്ഷണ 

ഭിത്തി നിർമ്മാണവും - രൂപ 10 ,00,000 
17 29/ ഇ ഇ / 2 010 - 11 - എസ്. എ . കോളേജ് 

ചക്കുളം റോഡിൽ കി . മീ . 2/ 350 - ൽ 
തകരാറിലായ കലുങ്ക് പുനർനിർമ്മാണം - 
രൂപ 11,00 ,000 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 2010 - 11 
1 96 / ഇഇ/ 2010 - 11 - നോർത്തേൺ ഔട്ട് ലെറ്റ് 

റോഡിലുള്ള രാജമല ജംഗ്ഷനു സമീപം 
തകർന്ന കലുങ്ക് പുനർ നിർമ്മാ ണവും 
താങ്ങുഭിത്തിയും ഓടയും നിർമ്മാണം - 
രൂപ 8,00 ,000 

20 ,000 
2 97/ ഇഇ/ 2010 - 11 - കാന്തല്ലൂർ മറയൂർ റോഡിൽ 

കി. മീ. 12 /800 - ൽ തകർന്ന കലുങ്ക് പുനർ 
നിർമ്മാ ണവും താങ്ങുഭിത്തി നിർമ്മാണവും - 
രൂപ 7 ,00 ,000 

17 ,500 
3 - 98 / ഇഇ / 2010 -1 - -കുഞ്ചിത്തണ്ണി എല്ലക്കൽ 

റോഡിൽ കുഞ്ചിത്തണ്ണി ടൗണിൽ കോൺക്രീറ്റ് 
ഓട നിർമ്മിക്കുക - രൂപ 5,00,000 

12 ,500 
4 99 / ഇഇ/ 2010 -11 - കല്ലാർകുട്ടി പനംകുട്ടി 

റോഡിൽ കി . മീ . 2/ 000 - ൽ ഇടുങ്ങിയ 

കലുങ്ക് വിസ്തൃതിപ്പെടുത്തുക - രൂപ 9,00,000 22 ,500 
5 100/ ഇഇ / 2010 - 11 - വെള്ളത്തൂവൽ പൊൻമുടി 

റോഡിൽ കി . മീ . 5 / 200 - ൽ വാസഗൃ ഹത്തിന് 
അത്യാവശ്യ പാർശ്വ സംരക്ഷണ പ്രവർത്തികൾ 
രൂപ 8,00 ,000 

20, 000 
6 101/ ഇഇ / 2010 -11 - - എസ്. ഡിസ് ബംഗ്ലാവ് 

റോഡിൽ ഉപരിതല സംരക്ഷണത്തിനായി 
അത്യാവശ്യ പാർശ്വ സംരക്ഷണ പ്രവർത്തികൾ 
രൂപ 7 ,00,000 

- 17 , 500 


27,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില - ക്രമനമ്പർ 1, 4, 9, 16 
ഇവയ്ക്ക് രൂപ 1,500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 2 ,200 + വാറ്റ്, 
ക്രമനമ്പർ 3 - ന് രൂപ 2,000 + വാറ്റ്, കമനമ്പർ 5, 6, 7, 8 , 
ഇവയ്ക്ക് രൂപ 2 , 300 + വാറ്റ്, കമ ന മ്പർ 10 , 11, 12, 13 
ഇവയ്ക്ക് രൂപ 300 + വാറ്റ്, കമ ന മ്പർ 14 - നും 15 - നും 
രൂപ 400 + വാറ്റ്, കമനമ്പർ 17 - ന് രൂപ 1,7 00 + വാറ്റ്. 


7 


ദർഘാസ് പ്രമാണങ്ങൾ വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും 2-9-2010 ഉച്ചയ്ക്ക് 1 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 3- 9 - 2010 ഉച്ചയ്ക്ക് 1 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 3 - 9- 2010 ഉച്ച 
കഴിഞ്ഞ് 3 മണി. 

- കാലാവധി കമ ന മ്പർ 1, 4 , 9, 16 , 17 ഇവയ്ക്ക് 4 
മാസം, ക്രമനമ്പർ 2, 5, 6, 7, 8 ഇവയ്ക്ക് 6 മാസം, ക്രമനമ്പർ 
3 - ന് 5 മാസം, ക്രമനമ്പർ 10 , 11, 12 , 13 , 14 , 15 ഇവയ്ക്ക് 
1 മാസം. 


102/ ഇഇ)/ 2010 - 11 - മൂലമറ്റം പുള്ളിക്കാനം 
റോഡിൽ 8 -ാം കി . മീ . യിൽ താങ്ങുഭിത്തി 
നിർമ്മിക്കുക - രൂപ 15 ,00,000 


37 ,500 


8 103/ ഇഇ/ 2010 - 11 - മൂലമറ്റം പുള്ളിക്കാനം 

റോഡിൽ കി . മീ . 9 / 000 മുതൽ 11/ 000 
വരെ കാരിയേജ് വേ വീതി കൂട്ടുകാ 
രൂപ 10 ,00,000 


25, 000 


(3) 


(1) 


ശബരിമല ഉത്സവം 2010 - 11 


- (1) 

(2) 
വെള്ളപ്പൊക്കക്കെടുതികൾ 2010- 11 
9 10 4 / ഈ ഇ / 2 010 - 11 - കാന്ത ലൂർ മറ മൂർ 

റോഡിൽ കി . മീ . 10 / 200 - ൽ കലു ക് 
ദീർഘിപ്പിക്കലും താങ്ങുഭിത്തി നിർമ്മാണവും - 

രൂപ 5,00 ,000 
10 105/ ഇഇ / 2010 - 11 - കുഞ്ചിത്തണ്ണി എല്ലക്കൽ 

റോഡിൽ കി. മീ . 1/ 000 - ൽ ഇടുങ്ങിയ 
ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക 
രൂപ 5,00,000 


12 ,500 


21 116 / ഇ ഇ / 2010 - 11 - പീരു മേട് ദേവികുളം 

റോഡിൽ കി . മീ. 4 /000 മുതൽ 5/ 000 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - രൂപ 13,50,000 

33,750 
22 117 / ഈ ഇ / 2010 - 11 - പീരു മേട് ദേവികുളം 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 4/000 വരെയും 
കി . മീ . 5/ 000 മുതൽ 8/ 000 വരെയും ടാർ 
ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ, 
ബിറ്റ് ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക 
രൂപ 9,00 ,000 

22 ,500 


12 ,500 


106/ ഇഇ / 2010 - 11 - ഏഴാം മൈൽ ചേംബ്ലം 
റോഡിൽ കി . മീ . 5 /000 - നും 8/ 000 - നും മദ്ധ്യ്യേ 
സംരക്ഷണ പ്രവൃത്തികളും കലു കു കൾ 
ദീർഘിപ്പിക്കലും രൂപ 9, 00 ,000 


23 


22 ,500 


118/ ഇ ഇ / 2 010 - 11 - വണ്ടിപ്പെരിയാർ മൂഴിയാർ 
റോഡിൽ കി. മീ. 0 / 000 മുതൽ 3/ 000 വരെയും 
കി. മീ . 6 / 000 മുതൽ 20/ 200 വരെയും ടാർ 
ഉ പ യോ ഗി ച്ചു ള്ള - ടി 

ടി 
രൂപ 11, 00, 000 

| 27 ,500 


12 


| 107 / ഇഇ / 2010 - 11 - തൊടുപുഴ പുളിയൻമല 

റോഡിൽ കി. മീ . 88/ 000 - നും 90/ 000 - നും 
മദ്ധ്യ ഐറീഷ് ഡയിൻ നിർമ്മിക്കുക - 
രൂപ 11, 00,000 


24 


27 ,500 


119 / ഇ ഇ / 2010 - 11 - പീരുമേട് ദേവികുളം 
റോഡിൽ കി . മീ . 38 / 500 മുതൽ 40/ 050 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക - രൂപ 10,00 ,000 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 2010 - 11 


25,000 


13 108 / ഇഇ / 2010 -1 - ഇല്ലിച്ചുവട് ചാലയ്ക്കാമുക്ക് 

റോഡിൽ പുതുപ്പള്ളി ജംഗ്ഷനിൽ കലുങ്കും 
ഓടയും നിർമ്മാണം - രൂപ 7 ,50,000 

18 ,750 
109 / ഇഇ/ 2010 - 1 - ആശാരിക്കവല മന്നാക്കുടി 
റോഡിൽ കി . മീ . 2/825- ൽ ഇടുങ്ങിയ കലുങ്ക് 
വിസ്തൃതിപ്പെടുത്തലും റോഡ് വേ വീതികൂട്ടലും 
പാർശ്വസംരക്ഷണ പ്രവൃത്തികളും - 
രൂപ 6, 00, 000 

15 ,000 


- ദർഘാസ് പ്രമാണത്തിന്റെ വില – ക്രമനമ്പർ 1, 4, 5, 8, 
11, 13 , 17 , 19 , 22 , 24 ഇവയ്ക്ക് രൂപ 1, 500 + വി . നി ., 
ക്രമനമ്പർ 2- നും 6 - നും രൂപ 1,400 + വി. നി., ക്രമനമ്പർ 3, 9, 10 
ഇവയ്ക്ക് രൂപ 1, 000 + വി . നി ., കമ ന മ്പർ 7 - ന് രൂപ 
2, 300 + വി . നി ., കമ ന മ്പർ 12 , 20, 23 ഇവയ്ക്ക് രൂപ 
1,700 + വി . നി ., കമനമ്പർ 14 - ന് രൂപ 1, 200 + വി . നി .. 
ക്രമനമ്പർ 15 - നും 18 - നും രൂപ 1,800 + വി . നി ., ക്രമനമ്പർ 
16 - ന് രൂപ 1,600 + വി. നി., ക്രമനമ്പർ 21 - ന് രൂപ 2,100 + വി. നി. 


28,750 


- ദർഘാസ് പ്രമാണങ്ങൾ വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും ക്രമനമ്പർ 1 മുതൽ 12 വരെ 7 - 9- 2010 , 
4 മണി, ക്രമനമ്പർ 13 മുതൽ 24 വരെ 8 - 9 - 2010 , 4 മണി. 


15 110 / ഇ ഇ / 2010 - 11 - മൂന്നാർ കുമളി റോഡിൽ 

കി. മീ . 67/ 050 - ൽ തകർന്ന ഭാഗത്ത് താങ്ങു 

ഭിത്തി നിർമ്മിക്കുക - രൂപ 11,50,000 
16 111/ ഈ ഇ | 2010 - 11 - മൂന്നാർ കുമളി റോഡിൽ 

കി . മീ. 58 /950 - ൽ തകർന്ന ഭാഗത്ത് താങ്ങു 

ഭിത്തി നിർമ്മിക്കുക - രൂപ 10 ,20 ,000 
17 112 / ഇ ഇ / 2 010 - 11 - നാവ് ടൗൺ 

പുനരുദ്ധാരണം ( ബാക്കി പണികൾ) 
രൂപ 10 ,00,000 


25 ,500 


ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 12 വരെ 8- 9 - 2010 , 3 മണി, 
ക്രമനമ്പർ 13 മുതൽ 24 വരെ 9 - 9- 2010, 3 മണി. 

- ശബരിമല ഉത്സവ പ്രവൃത്തികൾ 15 -11- 2010 - ന് മുമ്പായി 
പൂർത്തിയാകേണ്ടതും മറ്റ് പ്രവൃത്തികൾ തീർക്കേണ്ട കാലാവധി 
6 മാസവും ആകുന്നു . 

- കരാ റു കാർക്ക് വേണ്ട യോഗ്യത എ , ബി , സി 
രജിസ്ട്രേഷൻ ആകുന്നു . 


25 , 000 


18 113 / ഇഇ/ 2010 - 11 - പാറേമാവ് അശോകക്കവല 

റോഡിൽ കി . മീ . 7 / 800 - ൽ പെരു കാല 
പാല ത്തി നു സമീപം അപാച്ച് റോഡ് 
നിർമ്മിക്കുക - രൂപ 12 ,00 , 000 


30, 000 


വെള്ളപ്പൊക്കക്കെടുതികൾ 2010 - 11 


19 


114 / ഇ ഇ / 2 010 - 11 - തൊടുപുഴ പുളിയൻമല 
റോഡിൽ കി. മീ. 63 / 800 - ൽ അത്യാവശ്യ 
പാർശ്വസംരക്ഷണപ്രവൃത്തികൾ - 
രൂപ 10, 00, 000 


- ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്ന പ്രാഥമിക ഉടമ്പടി 
ആവശ്യമായ മുദ്രപത്രത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം ടി ദർഘാസ് നിരസിക്കുന്നതാണ്. 
- ദർഘാസ് സംബന്ധിച്ച് പൊതു മ രാ മത്ത് വകുപ്പിൽ 
നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


25 ,000 


20 


115 / ഇ ഇ / 2 0 10 - 11 - ഇടുക്കി നേര്യമംഗലം 
റോഡിൽ കി . മീ . 18 / 300 - ൽ താങ്ങുഭിത്തി 
നിർമ്മാണവും കലുങ്ക് വിസ്തൃതിപ്പെടുത്തലും - 
രൂപ 11, 00 ,000 

27,500 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്ത് വിഭാഗം, 

( ഒപ്പ്) 
ഇടുക്കി. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


TENDER NOTICE 


[ No. DB2/2010 - 11 ) 


No. DB- 1/ 2007-08 ( vol. II). 

3rd August 2010. 
Sealed competitive tenders are invited by the 
Superintending Engineer, Judicial Building Circle , 
Edappally, Ernakulam for and on behalf of the Governor 
of Kerala of the following work from the approved 
registered contractors of PWD by Registered Post or 
Speed Post (courier will not be accepted ) up to 4 p . m . 
on 8 -9 - 2010 . The tenders will be opened on 8 - 9 - 2010 at 
4.30 p . m . 


- ദർഘാസ് പ്രമാണങ്ങളുടെ വില രൊക്കം പണമായി അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ പ്രമാണങ്ങൾ ലഭിക്കുന്നതാണ്. 

പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാ സു കൾ സംബന്ധിച്ച് 
- നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ 
ഈ ആഫീസിൽനിന്നും അന്വേഷിച്ച് അറിയാവുന്നതാണ്. 
Office of the Superintending 
Engineer, PWD Judicial 
Building Circle , 

(Sd.) 
Edappally, Cochin-24. 

Superintending Engineer. 


ദർഘാസ് പരസ്യം 


Tender No. -- 2 / SEJ/EKM/ 2010 - 11 . 


Name of work — Stimulus package — Construction of 
Judicial Officers Quarters at Vaikom . 
| Estimate P. A. C . - Rs. 30,00,000. 

E . M. D . - Rs. 50 ,000 . 
Cost of tender documents — Rs. 4 ,500 + VAT . 

Date and time of sale of tender documents — 2010 
September 2 , 3 and 4 up to 4 p . m . 

| Class of Registration - " B and above. 


നമ്പർ ഡി. ബി . ടി. ഇഇ/ ബി.എൽ. ഡി./ 2010 - 11. 2010 ആഗസ്റ്റ് 5. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കെട്ടിട വിഭാഗം, എറണാകുളം 
താഴെ പറയുന്ന ജോലികൾക്ക് മുദ്രവച്ച മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരി 
ക്കുന്ന അ വ സാന ദിവസം 3 - 9 - 2010 - ന് വൈകുന്നേരം 
4 മണിവരെ ആയിരിക്കും. അന്നേദിവസം ഏതെ ങ്കിലും 
കാരണവശാൽ അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


കമ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


നമ്പർ 


Time of Completion — 12 months. 

All conditions prevailing in PWD regarding tenders are 
applicable to this tender also. Further details required can be had 
from this office during working hours. 


1,500 


- കേരള ഗവർണ്ണർക്കുവേണ്ടിസൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
നീതിന്യായകെട്ടിട വിഭാഗം, ഇടപ്പള്ളി, എറണാകുളം താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 
കരാറു കാ രിൽനിന്നും മത്സരസ്വഭാ വമുള്ള ദർഘാസുകൾ 
രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ( കൊറിയർ 
സ്വീകരിക്കുന്നതല്ല ) 8 -9 - 2010 , 4 മണിക്ക് മുമ്പായി കിട്ടത്തക്ക 
വിധ ത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അന്നേ 
ദിവസം ഹാജരാകുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 4. 30 
മണിക്ക് തുറക്കുന്നതാണ്. 


15/ ഇഇ / ബി .എൽ. ഡി./2010 - 1 ---മിനി സിവിൽ 

സ്റ്റേഷൻ, മൂവാറ്റുപുഴ- ഓഡിറ്റോറിയത്തിൽ 
സൗണ്ട് റീ ഇൻ ഫോഴ് സ് മെന്റ് സിസ്റ്റം 
സ്ഥാപിക്കൽ - രൂപ 59 ,295 
16 / ഇഇ/ ബി .എൽ. ഡി./2010- 11- എസ്. ഡബ്ല . 
ടി . ഡി . - എറണാകുളം റീജിയണൽ ആഫീസ് 
കെട്ടിടത്തിന്റെ അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ - 
രൂപ 3,80,000 
17 / ഇഇ / ബി .എൽ. ഡി ./ 2010 - 11 - കല്ലൂർക്കാട് 
പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ റസ്റ്റ് റൂം 
പണിയുന്നതിന് രൂപ 6, 00,000 


9, 500 


15 ,000 


ദർഘാസ് നമ്പർ - 2/ എസ്. ഇ . ജെ ./ ഇ . കെ . എം ./ 2010- 11. 

പ്രവൃ ത്തിയുടെ പേര്- മാന്ദ്യ നിവാരണ പദ്ധതി 
വൈക്കത്ത് നീതിന്യായ ഓഫീസർമാർക്ക് താമസ സൗകര്യം 
ഒരുക്കുക. 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് രൂപ 
400 + വാറ്റ്, ക്രമനമ്പർ 2- ന് രൂപ 800 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
രൂപ 1,200 + വാറ്റ്. 

നിർമ്മാണ കാലാവധി-- ക്രമനമ്പർ 1- നും 2 - നും 2 മാസം, 
ക്രമനമ്പർ 3 - ന് 4 മാസം. 


ഉദ്ദേശ അടങ്കൽ തുക - രൂപ 30 ലക്ഷം. 


നിരതദ്രവ്യം- രൂപ 50,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 4,500 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന 2010 സെപ്റ്റംബർ 
2 , 3, 4 തീയതികളിൽ 4 മണിവരെ. 


കരാറുകാരുടെ യോഗ്യത എ , ബി, സി ക്ലാസ്. 

പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, കെട്ടിട വിഭാഗം, 

എക്സിക്യൂട്ടീവ് 
എറണാകുളം. 

എഞ്ചിനീയർ. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 12 മാസം. 


കരാറുകാരുടെ യോഗ്യത - ബി അഥവാ എ ക്ലാസ്. 


ലഘു ദർഘാസ് പരസ്യം 


( 2 ) 


( 3 ) 


നമ്പർ ഡി3 - ടി - 1/07. 

2010 ആഗസ്റ്റ് 11. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം, ഇരിങ്ങാലക്കുട താഴെ പറയുന്ന 
പണികൾക്ക് ദർഘാ സു കൾ 7 - 9 - 2010 - ന് വൈകുന്നേരം 
4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


3 


നിരത് 
ദ്രവ്യം 
രൂപ് 


50 , 000 


4 


2 , 100 


ദർഘാസ് നമ്പരും 
കമ 

പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 
1 4 / 2010 -1 - ഇരിങ്ങാലക്കുട റോഡ്സ് സബ് 

ഡിവിഷൻ ഓഫീസിന്റെയും റോഡ്സ് 
സെക്ഷൻ ഓഫീസിന്റെയും 2010 - 11- ലെ 

വാർഷിക അറ്റകുറ്റപണികൾ - രൂപ 81,739 
2 5/ 2010- 11 കൊടകര വില്ലേജാഫീസിന്റെ 

മുകളിൽ ചോർച്ച തടയുന്നതിന് ഷീറ്റ് 
റൂഫിങ്ങ് - രൂപ 3,00, 000 
- 6 /2010 - 11 - മാള പോലീസ് സ്റ്റേഷൻ 
ബിൽഡിങ്ങിന്റെ അടിയന്തിര അറ്റകുറ്റ 
പണികൾ ചോർച്ച തടയുന്നതിന് ഷീറ്റ് 
റൂഫിങ്ങ് -രൂപ 3,00,000 


7 ,500 


7 ,500 


6 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ 
400 + വാറ്റ്, ക്രമനമ്പർ 2 - നും 3 - നും രൂപ 600 + വാറ്റ്. 

- നിർമ്മാണ കാലാ വധി - കമ ന മ്പർ 1 - ന് 2 മാസം, 
കനമ്പർ 2 - നും 3 - നും 4 മാസം. 

കരാറുകാരുടെ യോഗ്യത - ഡി ക്ലാസും അതിനു മുകളിലും. 
- പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും പ്രവർത്തിദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


7 


- 49 / 2010 - 11/എസ്. ഇ .എൻ. സി. - കോഴിക്കോട് 

ജില്ലയിൽ മടപ്പള്ളിഗവൺമെന്റ് കോളേജിൽ 
പുതിയ അ ക്കാ ഡ മിക്ക് ബ്ലോക്കിനുള്ള 

കെട്ടിട നിർമ്മാണം, വൈദ്യുതീകരണം 
ഉൾപ്പടെ (റീടെ ണ്ടർ) - ( SOR -2009 ) 
രൂപ 177 ലക്ഷം 

50 ,000 
52 / 2010 - 11/എസ്. ഇ . എൻ. സി . - മലപ്പുറം 
ജില്ലയിൽ തിരൂർ ഫയർ സ്റ്റേഷനുവേണ്ടി 

കെട്ടിട നിർമ്മാണം, വൈദ്യുതീകരണം 
ഉൾപ്പടെ ( SOR - 2009 ) - രൂപ 199 ലക്ഷം 
53 / 2010 -11/എസ്. ഇ .എൻ. സി . - കോഴിക്കോട് 
ജില്ല രജിസ്ട്രാർ ഓഫീസിനുവേണ്ടി 

കെട്ടിട നിർമ്മാണം (SOR-2009) - 
രൂപ 80 ലക്ഷം 

50,000 
54 / 2010 - 11/എസ്. ഇ .എൻ. സി. - പട്ടികജാതി 
പട്ടിക വർഗ്ഗ വികസന വകുപ്പ് കണ്ണൂർ 
ജില്ലയിൽ പട്ടുവം മോഡൽ റസിഡൻഷ്യൽ 
സ് കൂ ളിന് വേണ്ടി പ്ലസ് ടു ബ്ലോക്ക് 
കെട്ടിട നിർമ്മാ ണം - ( SOR - 2 009 ) 
രൂപ 48.50 ലക്ഷം 

50 ,000 
55/ 2010 - 11 / എസ്. ഇ .എൻ. സി . - കണ്ണൂർ 
ജില്ലയിൽ കുത്തുപറമ്പിൽ മിനി സിവിൽ 

സ്റ്റേഷനു വേണ്ടി കട്ടിട നിർമ്മാ ണം 
( SOR -2009 ) - രൂപ 85. 00 ലക്ഷം 

- 50,000 
56/ 2010 - 11/എസ്. ഇ .എൻ. സി . - സ്റ്റിമുലസ് 
പാക്കേജ് പാലക്കാട് വിൽപ്പന നികുതി 
ഓഫീസ് മോഡിഫിക്കേഷൻ- കോൺഗ്രീറ്റ് 
മേൽക്കൂരയിൽ ട്രസ്സ് വർക്ക്, റിക്കാർഡ് റൂം 
എന്നിവയുടെ നിർമ്മാണം -രൂപ 35. 00 ലക്ഷം 50,000 
8 57 / 2010 -11/എസ് . ഇ .എൻ. സി . - യു . ജി. സി. 

ഗ്രാന്റ് പാലക്കാട് ജില്ലയിൽ ഗവൺമെന്റ് 
വിക് ടോറിയ കോളേ ജിന് ലേഡീസ് 

ഹോസ്റ്റൽ നിർമ്മാണം - രൂപ 39,40 ,270 50, 000 
ദർ ഘാസ് പമാ ണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 15,200 + വാറ്റ്, ക്രമനമ്പർ 2- നും 3- നും രൂപ 25,000 + വാറ്റ്, 
ക്രമ നമ്പർ 4 - ന് രൂപ 12,000 + വാറ്റ്, കമ നമ്പർ 5 - ന് രൂപ 
| 7,300 + വാറ്റ്, കമനമ്പർ 6- ന് രൂപ 12,800 + വാറ്റ്, ക്രമനമ്പർ 7 - ന് 
രൂപ 5,300 + വാറ്റ്, ക്രമനമ്പർ 8 - ന് രൂപ 5,900 + വാറ്റ്. 

- ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും 
2 -9- 2010 മുതൽ 4- 9- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 8- 9-2010 വൈകുന്നേരം 4 മണിവരെ. 

കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 5, 7, 8 ഇവയ്ക്ക് 
“ ബി ക്ലാസ്സ്, മറ്റുളളവയ്ക്ക് “ എ ക്ലാസ്സ്. 

പ്രവൃത്തി തീർക്കാനുള്ള കാലാവധി കമനമ്പർ 1, 2, 3, 
6 ഇവയ്ക്ക് 9 മാസം, ക്രമനമ്പർ 4- ന് 12 മാസം, ക്രമനമ്പർ 
5 - നും 8 - നും 6 മാസം, ക്രമനമ്പർ 7 - ന് 4 മാസം. 

- പ്രവൃത്തിയുടെ ദർഘാസുകൾ അവ സ്വീക രിക്കുന്ന 
ദിവസം 4. 30 മണിക്ക് സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ 
- സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട ഉപവിഭാഗം, 
ഇരിങ്ങാലക്കുട. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി.1- ടി.എൻ./ 9 / 2010 - 11. 

2010 ജൂ ലൈ 30. 
കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
കെട്ടിട ങ്ങ ളും തദ്ദേ ശ പ വർത്തികളും, ഉത്ത ര മ ഖ ല , 
കോഴിക്കോട് താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
കമ 

പ്രവർത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 
(1) (2 ) 

( 3 ) 


രൂപ് 


- 32 / 2010 - 11/എസ്. ഇ .എൻ. സി. - കോഴിക്കോട് 
ജില്ലയിൽ പേരാമ്പ്ര സി . കെ . ജി . എം . 
ഗവൺമെന്റ് കോളേജിനുവേണ്ടി പി. ജി . 

ബ്ലോക്ക് നിർമ്മാണം, വൈദ്യുതീകരണം 
ഉൾപ്പടെ ( റീ ടെ അണ്ടർ ) - ( SOR -2009) 
- രൂപ 101 ലക്ഷം 


50,000 


ഈ പവ്യ ത്തി കൾ സമയ ബന്ധിത മാ യി 
കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതിനാൽ അതിനുള്ള 
സജ്ജീകരണങ്ങളും സാമ്പത്തിക സ്ഥിതിയും മറ്റ്തയ്യാറെടുപ്പുകളും 
ഉള്ള കരാറുകാർ മാത്രം പങ്കെടുക്കേണ്ടതാണ്. പ്രവൃത്തിയുടെ 
ബില്ലുകൾ കിട്ടാനുള്ള കാലതാമസംമൂലം പ്രവൃത്തി താമസിപ്പി 
ക്കുവാൻ പാടുള്ളതല്ല. പ്രവൃത്തിതീർക്കാനുള്ള കാലാവധി 
ഫോറം 83 - ലെ നിബന്ധനകൾ എന്നിവയെല്ലാം പ്രത്യേകം 
പരിഗണിക്കേണ്ടതാണ്. 


കമനമ്പർ 1, 2 , 3 എന്നീ പ്രവൃത്തികൾക്ക് സിവിൽ - 
ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് ഒന്നിച്ചാണ് ദർഘാസുകൾ 
ക്ഷണിച്ചിരിക്കുന്നത്. പ്രസ്തുത പ്രവൃത്തികളുടെ ഇലക്ട്രിക്കൽ 
ജോലി കൾ അതിന്റെ അടങ്കൽ അ നു സ രി ച്ച് , കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം 
അർഹ ത യുള്ള ഇല ക് ടി ക്ക ൽ കരാ റു കാ രൻ മുഖേന 
നടത്തപ്പെടേണ്ടതാണ്. പൊതുമരാമത്തുവകുപ്പിൽ നിലവിലുള്ള 
അംഗീകൃത ഇലക്ട്രിക്കൽ കരാറുകാരനെകൊണ്ട് പ്രസ്തുത 
ഇല ക് ടിക്ക ൽ പ്രവ്യത്തികൾ ചെയ്തു കൊ ള്ളാ മെന്ന 
സത്യവാങ്മൂലം ദർഘാസ് പ്രമാണങ്ങളുടെകൂടെ കരാറുകാരൻ 
സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്തുവകുപ്പിലെ ഇലക്ട്രിക്കൽ 
പ്രവൃത്തികൾക്കുള്ള എല്ലാ നിബന്ധ നകളും പൊതു വിൽ 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. 
എന്തെങ്കിലും കാരണവശാൽ ദർഘാസ് ദിവസം അവധിയായാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിടങ്ങളും തദ്ദേശപ്രവൃത്തികളും, 
ഉത്തരമേഖല , കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ. 


bank payable at the State Bank of India , Main Branch , 
Kozhikode in favour of the Personal Assistant to the 
Superintending Engineer, National Highway, North Circle, 
Kozhikode . Interested bidders may obtain further 
informatoion at the same address . Bidding documents 
requested by mail will be despatched by Registered/Speed 
post on payment of an additional amount of Rs. 300. The 
tendering authority will not be held responsible for the 
postal delay if any, in the delivery of the documents or 
non -receipt of the same. 

3 . Bids must be accompanied by security of the 
amount specified for the work in the table , payable at 
Kozhikode and drawn in favour of the Superintending 
Engineer, National Highway, North Circle , Kozhikod . Bid 
security will have to be in any one of the forms as 
specified in the bidding document and shall have to be 
valid for 45 days beyond the validity of the bid . 

4 . Bids must be delivered to the Superintending 
Engineer, P. W . D . National Highway, North Circle , P . W . D . 
Complex , 4th Floor, Kannur Road , Kozhikode at 4 p . m . 
on 7 - 10 - 2010 . If the office happens to be closed on the 
date of receipt of the bids as specified , the bids will be 
received on the next working day at the same time and 
venue . 

5. A pre bid meeting will be held on 30 -9 -2010 at 
11 a .m . at the Office of the Superintending Engineer , 
P . W . D . National Highway, North Circle , Kozhikod to 
clarify the issues and to answer questions or any matter 
that may be raised at that stage as stated in clause 9 .2 of 
"Instructions to Bidders of the bidding document . 

6 . Other details can be seen in the bidding 
documents . 

| 7. Bids will be received only by post . The tendering 
authority will not be responsible for any postal delay . 

- 8. Time of opening of technidcal and financial bids 
will be intimated later. 

9. Technical bids and financial bid shall be enclosed 
in 2 separate sealed covers superscribing “ Technical Bid ” , 
“ Financial bid ” as the case may be and shall be enclosed 
in a single sealed envelop superscribing the name of work . 

കേരള പൊതുമരാമത്ത് വകുപ്പ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
ദേശീയ പാത വിഭാഗം, ഉത്തരമേഖല , കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവർത്തിക്ക് യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പാക്കേജ് നമ്പർ - 6/ 2010 - 11. 

പവൃ ത്തിയുടെ പേര് സി . ആർ. എഫ്. 2009 - 10 
കോഴിക്കോട് ബീച്ച് റോഡ് ബലപ്പെടുത്തൽ കോസ്റ്റൽ ഹൈവേ. 

ഉദ്ദേശ അടങ്കൽ തുക - രൂപ 1,050 ലക്ഷം. 
ബിഡ് സെക്യൂരിറ്റി --രൂപ 21 ലക്ഷം. 
ദർഘാസ് പ്രമാണങ്ങളുടെ വില രൂപ 25, 000 + വാറ്റ്. 
കാലാവധി 12 മാസം. 


| INVITATIONS FOR BIDS (IFB ) 
NATIONAL COMPETITIVE BIDDING 


No. D6- 2900/08. 

| 5th August 2010. 
The Superintending Engineer, P. W . D ., N . H . North 
Circle , Kozhikode invites bids on behalf of the Governor of 
Kerala for the construction of works . The bidders may 
submit bids for the following work . 
| Package No. - 6/2010-11. 

Name of work - CRF 2009 - 10 — Strengthening of 
Calicut Beach Road — Coastal Highway. 

Approximate value of work - Rs. 1050 lakh . 
Bid Security - Rs. 21 lakhs. 
Cost of tender documents — Rs. 25,000 + VAT. 
Period of completion — 12 months. 


Bidding documents may be purchased from the Office 
of the Superintending Engineer, National Highway, North 
Circle , Kozhikode during office hours from 22 - 9 - 2010 to 
on 24 - 9 -2010 , 1 p . m . for a non -refundable fee as indicated , 
in the form of cash or Demand Draft on any scheduled 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ. ഡി. ടി . എൻ./ 09 / 2010 -11. 2010 ആഗസ്റ്റ് 12. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി എക് സി ക്യൂ ട്ടീവ് 
എഞ്ചിനീയർ ( ഇലക്ട്രിക്കൽ) , കോഴിക്കോട് താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത 
ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 
3 - 9 - 2010, 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും 
ക്രമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
- നമ്പർ 

അടങ്കൽ തുകയും 


രൂപ് 


1,750 


2 , 200 


ദർഘാസ് പ്രമാണങ്ങൾ സൂപ ണ്ടിംഗ് എഞ്ചിനീയർ, 
പൊതുമരാമത്ത് വകുപ്പ്, ഉത്തരമേഖല, ദേശീയപാത വിഭാഗം, 
കോഴിക്കോട് ആഫീസിൽനിന്നും 22 - 9 - 2010 മുതൽ 24 - 9 - 2010 
ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രമാണങ്ങളുടെ വിലയായ മേൽ 
പ്രസ്താവിച്ച തുക രൊക്കം പണമായോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ഇന്ത്യയുടെ മെയിൻ ബാഞ്ച്, കോഴി ക്കോ ട് - 1 എന്ന 
വിലാസത്തിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേഴ്സണൽ 
അസിസ്റ്റന്റിന്റെ പേരിൽ മാറാവുന്ന ഏതെങ്കിലും ഷെഡ്യൂൾഡ് 
ബാങ്കിൽ നിന്നും ലഭിക്കുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായോ അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ്. കൂടു തൽ 
വിവ ര ങ്ങൾ മേൽ അഡ സ്സിൽ നിന്നും ലഭിക്കുന്ന താ ണ്. 
തപാലിൽ പ്രമാണങ്ങൾ ലഭിക്കണമെങ്കിൽ 300 രൂപ അധികം 
അ ട യ് ക്കേ ണ്ട താ ണ്. തപാലിൽ അയച്ച ( പമാ ണ ങ്ങ ൾ 
ഏതെങ്കിലും കാരണവശാൽ ലഭിക്കുവാൻ താമസം നേരിട്ടാൽ 
ഈ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഉത്തരമേഖല, ദേശീയപാത 
വിഭാഗം, കോഴിക്കോട് എന്ന വരുടെ പേരിൽ മാറാ വുന്ന 
മേൽ പസ് താ വിച്ച തായ ബിഡ് സെക രിറ്റി ( പമാ ണ് 
ത്തോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ബിഡ് സെക്യൂരിറ്റി 
“ ബിസ്സിംഗ് ഡോക്യുമെന്റിൽ” പ്രസ്താവിച്ചതായ തരത്തി 
ലുള്ളതും ബിസ്സിംഗിന്റെ കാലാവധി കഴിഞ്ഞ് 45 ദിവസം വരെ 
സാധുതയുള്ളതുമായിരിക്കണം. 

ദർഘാസ് പ്രമാണങ്ങൾ സൂപണ്ടിംഗ് എഞ്ചിനീയർ, 
നാഷണൽ ഹൈവേ, നോർത്ത് സർക്കിൾ, പി. ഡബ്ല . ഡി . 
കോപ്ലക്സ് IVഫ്ളോർ, കോഴിക്കോട് എന്ന വിലാസത്തിൽ 
7 - 10 - 2010 - ന് 4 മണിക്ക് മുൻപ് ലഭിക്കേണ്ടതാണ്. വല്ല കാരണ 
വശാലും പൂരിപ്പിച്ച ബിഡ് സമർപ്പിക്കേണ്ട ദിവസം അവധിയായി 
പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം 
നിശ്ചിത സമയത്ത് ബിസ്സ് സ്വീകരിക്കുന്നതായിരിക്കും. 

- ബിഡ്ഡിംഗ് ഡോക്യു മെന്റിൽ അ നു ബന്ധം 9 - 2 - ൽ 
പറഞ്ഞിരിക്കുന്നതായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും 
വേണ്ടിയുള്ള പ്രീ - ബിഡ് മീറ്റിംഗ് 30 - 9 - 2010 - ന് 11 മണിക്ക് 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഉത്തരമേഖല, ദേശീയപാത വിഭാഗം, 
കോഴിക്കോട് ആഫീസിൽ നടത്തുന്നതാണ്. 

- മറ്റ് വിശ ദ വി വ ര ങ്ങ ൾ ബിഡ്ഡിംഗ് ഡോക്യു മെന്റിൽ 
ലഭിക്കുന്നതാണ്. 


2 ,700 


- 5,000 


1 94/ 2010 -11 - മലപ്പുറം പരപ്പനങ്ങാടി പോലീസ് 

സ്റ്റേഷ ൻ താഴെ നില യുടെ വൈദ്യുതി 

മെച്ചപ്പെടുത്തൽ - രൂപ 69 ,731 
2 95 /2010 - 11- കണ്ണൂർ സെൻട്രൽ ജയിലിലെ 
- കോ ത്തിം ഗ് കട്ടി ട ത്തിന്റെ പു ന ർ 

വൈദ്യുതീകരണം -രൂപ 86 ,360 
- 3 96 / 2010 - 11 - കണ്ണൂർ സെൻട്രൽ ജയിലിൽ 

പത്താം ബ്ലോക്കിൽ ഇൻവർട്ടർ സ്ഥാപിക്കു 

ന്നതിനുള്ള വൈദ്യുതീകരണം രൂപ 1,07 ,374 
4 97 / 2010 - 11 - കാസറകോഡ് പെരിയ ഗവ . 

പോളിടെക്നിക്ക് കോളേജിൽ ഒന്നാംനിലയിൽ 
( കമ്പ്യൂട്ടർ ലാബ് സൈഡ്) കമ്പ്യൂട്ടർ സ്ഥാപിക്കു 

ന്നതിനുള്ള വൈദ്യുതീകരണം രൂപ 1,99 ,975 
5 98/ 2010 -11 - കാസറകോഡ് പെരിയ ഗവ . 

പോളിടെക്നിക്ക് കോളേജിൽ ഒന്നാംനിലയിൽ 
(ഓഫീസ് സൈഡ്) കമ്പ്യൂട്ടർ സ്ഥാപിക്കു 

ന്നതിനുള്ള വൈദ്യുതീകരണം രൂപ 1,99 ,816 
6 99/ 2010 - 11 - കാസറകോഡ് പെരിയ ഗവ . 

പോളിടെക്നിക്ക് കോളേജിൽആൺകുട്ടികളുടെ 
ഹോസ്റ്റലിന്റെ ഒന്നാം നില യുടെ പുനർ 
വൈദ്യുതീകരണം രൂപ 1, 80 ,142 
100 / 2010 - 11 - കാസറകോഡ് പെരിയ ഗവ. 
പോളിടെക്നിക്ക് കോളേജിൽആൺകുട്ടികളുടെ 
ഹോസ്റ്റലിന്റെ താഴെ നിലയുടെ പുനർ 
വൈദ്യുതീകരണം രൂപ 1,99,979 
101 / 2 010 - 11 - കാ സ റ കോഡ് കയ്യു ർ 
ഇ . കെ .എൻ. എം . മോഡൽ ഐ . ടി . ഐ . യിൽ 
കേടുവന്ന ട്യൂബ് ഫിറ്റിംഗുകളും സീലിംഗ് 

ഫാനുകളും മാറ്റി സ്ഥാപിക്കൽ രൂപ 1,75,108 
- 9 102 /2010 -11 - കണ്ണൂർ പറളിമല പോലീസ് 

വ യ ര ല സ്സ് റിപ്പീ റ്റ ർ സ്റ്റ ഷ സ ന്റെ 
വൈദ്യുതീകരണം രൂപ 52, 944 


5 ,000 


4 , 550 


5 ,000 


4,400 


- 1, 350 


ദർഘാസുകൾ തപാലിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
തപാലിൽ അയച്ച പ്രമാണങ്ങൾ ലഭിക്കാൻ താമസം നേരിട്ടാൽ 
ഈ ഡിപ്പാർട്ട് മെന്റ് ഒ രു വിധ ത്തിലും ഉത്ത ര വാദി 
ആയിരിക്കുന്നതല്ല. 

ടെക്നിക്കൽ ബിസ്സും, ഫൈനാൻഷ്യൽ ബിസ്സും തുറക്കുന്ന 
സമയം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. 
- ദർഘാസ് വിവ ര ങ്ങ ൾ “ ടെക്നിക്കൽ ബിഡ് , 
“ ഫൈനാൻഷ്യൽ ബിഡ്ഡ് എന്ന മേലെ ഴു ത്തോ ടു കൂടി 
പ്രത്യേകം കവറുകളിൽ അടക്കം ചെയ്ത്, ജോലിയുടെ പേര് 
മേലെഴുത്തോടുകൂടി മറ്റൊരു കവറിൽ സമർപ്പിക്കേണ്ടതാണ്. 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

കരാറുകാരുടെ യോഗ്യത കമനമ്പർ 1, 2, 3, 9 ഇവയ്ക്ക് 
എല്ലാ വിഭാഗവും, മറ്റുള്ളവയ്ക്ക് എ , ബി വിഭാഗവും. 

-- ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
ചേർത്ത് ദർഘാസ് പമാ ണ ങ്ങ ൾക്കായി കോഴി ക്കോട് 
പൊതു മ രാ മത്ത് വകുപ്പ് ഇല ക് ടി ക്ക ൽ ഡിവി ഷ നിൽ 
28 - 8 - 2010 മുതൽ 2 - 9 - 2010 , 1 മണിവരെ അപേക്ഷിക്കാവു 
ന്ന താണ്. ദർഘാസിന്റെ കൂടെ 100 രൂപ മുദ്രപ്പത്രത്തിൽ 


Office of the Superintending 
Engineer, P. W .D . N . H . 
North Circle , Kozhikode. 


(Sd.) 
Superintending Engineer. 


10 


( 3 ) 


പ്രിലിമിനറി എഗ്രിമെന്റും പ്രവർത്തിക്കുവേണ്ട നിരതദ്രവ്യവും 
അടക്കം ചെയ്ത ദർഘാസുകൾ 3 - 9 - 2010 - ന് 4 മണിക്കു 
മുമ്പായി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ 
യാതൊരു കാര ണ വ ശാലും പരി ഗ ണി ക്കു ന്ന ത ല്ല . 
പൊതുമരാമത്തുവകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകൾ 
കരാറുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ 3- 9- 2010 - ന് 4.15 മണിക്ക് തുറക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അ ന്വേ ഷിച്ച റി യാ വു ന്ന താ ണ് . എല്ലാ പ്രവൃ ത്തി കളും 
25 ദിവസത്തിനുള്ളിൽ ചെയ്തുതീർക്കേണ്ടതാണ്. 


550 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് ( ഇലക്ട്രിക്കൽ), 

- ( ഒപ്പ്) 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്- 20. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


550 


നമ്പർ ഇ .എൽ.എസ്. ഡി. ടി.എൻ./ 05/ 2010 - 11. 2010 ആഗസ്റ്റ് 7. 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ ( ഇലക്ട്രിക്കൽ), കോഴിക്കോട് താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത 
ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 
8 - 9 - 2010, 3 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

- അടങ്കൽ തുകയും 


- 6 132/ 2009 - 10- കീഴരിയൂർ ഗ്രാമപഞ്ചായത്തിലെ 

കോയിത്തുമ്മൽ കുടിവെള്ള പദ്ധതിക്കുവേണ്ടി 
മോട്ടോർ പമ്പ്സെറ്റ് സ്ഥാപിക്കലും വൈദ്യുതീ 
കരണവും ( ഡിപ്പോസിറ്റ് പ്രവൃത്തി) -രൂപ 40 ,322 1, 050 
- 133 / 2 009 - 10 - ഉള്ള്യ രി പ ഞ്ചാ യത്തിലെ 

അംഗ ന വാടി നമ്പർ സി 34 - ന്റെ വൈദ്യു 
തീകരണം രൂപ 21,439 
134 / 2009 - 10 - കോഴി ക്കോട് എൻ. ജി . ഒ . 
ക്വാർട്ടേർസ് നമ്പർ ബി 16 - ന്റെ പുനർ 
വൈദ്യുതീകരണം രൂപ 39,515 

1, 000 
9 135 / 2009 - 10 - കോഴിക്കോട് എൻ. ജി . ഒ . 
ക്വാർട്ടേർസ് നമ്പർ ബി 19 - ന്റെ പുനർ 
വൈദ്യുതീകരണം രൂപ 39,792 

1,000 
10 136 /2009 - 10 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 

ബി . ബ്ലോക്കിലെ ട്രഷറി അഡീഷണൽ 
ഡയറക്ടർ ഓഫീസിൽ അധിക പ്ലറ്റുകൾ 

സ്ഥാപിക്കൽ -രൂപ 20 ,202 
11 137/ 2009- 10 - കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ 

ജില്ലാ ട്രഷറിഓഫീസിൽ കമ്പ്യൂട്ടർ പ്ലറ്റുകൾ 
സ്ഥാപിക്കൽ രൂപ 38,179 

1,000 
12 138/ 2009 - 10 - വടകര സബ് കോടതിയിലെയും 

മുൻസിഫ് കോടതിയിലെയും റെക്കോർഡ് 
റൂമുകളുടെ അടിയന്തിര വൈദ്യുത അറ്റകുറ്റ 

പണികളും മെച്ചപ്പെടുത്തലും-രൂപ 47,815 1,200 
13 139/ 2009 - 10 --- കോഴിക്കോട് ഗവ . ജനറൽ 

ആശു പ്രതി വാർഡ് 12 - ന്റെ അടിയന്തിര 

അറ്റകുറ്റപ്പണികൾ രൂപ 14,873 
14 140 / 2009 - 10 - കോഴിക്കോട് ഫ്ളോറിക്കൻ 

റോഡിലെ പോലീസ് കമ്മീഷണർ ക്യാമ്പ് 
ഓഫീസിൽ ക്യാമ്പ് പോസ്റ്റ് സ്ഥാപിക്കലും 
ഔട്ട്ഡോർ ലൈറ്റിനുവേണ്ടിയുള്ള കേബിളിംഗും 

- രൂപ 12, 335 
15 141 / 2009 - 10 - കോഴിക്കോട് മെഡിക്കൽ 

കോളേജിലെ ക്ലോക്ക് ടവറി ന്റെ യും 

സ്റ്റയർ കെ യ് സിന്റെ യും വദ തി 
പുനരുദ്ധാരണം- രൂപ 14,992 
16 142 / 2009 - 10 - കോഴി ക്കോട് ഹോമിയോ 

മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി 
ജിംനേഷ്യത്തിന്റെ വൈദ്യുതീകരണം രൂപ 49,903 1,250 


രൂപ് 


400 


- (2 ) 


350 


400 


400 


400 


1 127 / 2009 -10 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 

ഹോമിയോ ഡി. എം. ഒ.ഓഫീസിന്റെ വൈദ്യുത 
അറ്റകുറ്റപ്പണികളും പ്ലേറ്റുകൾ സ്ഥാപിക്കലും 

(പുനർ ദർഘാസ്) രൂപ 14, 957 
2 128 / 2009 -10 - കോഴിക്കോട് സർക്കാർ മാനസിക 

ആരോഗ്യകേന്ദ്രത്തിൽ വാർഡ്8, 9 എന്നിവയ്ക്ക് 
മുന്നിലുള്ള കേടുവന്ന എസ്. വി. ലാമ്പുകൾ 
മാറ്റി സ്ഥാപിക്കൽ ( പു നർ ദർഘാസ്) 
രൂപ 14,749 
129/ 2009- 10 - കോഴിക്കോട് സർക്കാർ മാനസിക 
ആരോഗ്യ കേന്ദ്രത്തിൽ ഒന്നാം നിലയിലെ 
ആണുങ്ങളുടെ വാർഡ് 9- ന്റെ ഡോർമിറ്ററിയിൽ 
കേടു വന്ന സീലിംഗ് ഫാനുകളും ട്യൂബ് 

ലൈറ്റുകളും മാറ്റി സ്ഥാപിക്കൽ ( പു നർ 
ദർഘാസ്) രൂപ 14 ,993 
130/ 2009 - 10 - കോടഞ്ചേരി ഗവ. കോളേജിലെ 
പ്രധാന കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ 
വൈദ്യുത അറ്റകുറ്റപ്പണികൾ (പുനർ ദർഘാസ്) 
- രൂപ് 14 ,304 
131/ 2009 - 10 - കോടഞ്ചേരി ഗവ. കോളേജിലെ 
പ്രധാന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെ 
വൈദ്യുത അറ്റകുറ്റപ്പണികൾ (പുനർ ദർഘാസ്) 
- രൂപ് 14,983 


400 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 300 + വാറ്റ്. 
കരാറുകാരുടെ യോഗ്യത എല്ലാ വിഭാഗവും. 

ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
ചേർത്ത് ദർഘാസ് ( പമാ ണ ങ്ങൾക്കായി കോഴി ക്കോട് 
പൊതു മരാമത്ത് വകുപ്പ് ഇല ക് ടി ക്കൽ ഡിവി ഷ നിൽ 
8-9- 2010 - ന് 1 മണിവരെ അപേക്ഷിക്കാവുന്നതാണ്. ദർഘാസിന്റെ 
കൂടെ 100 രൂപ മുദ്രപ്പത്രത്തിൽ പിലി മി നറിഎഗ്രിമെന്റും 
പവർ ത്തി ക്കു വേണ്ട നിര ത ദ വ്യവും അടക്കം ചെയ്ത 
ദർഘാസുകൾ 8 - 9 - 2010 - ന് 3 മണിക്കു മുമ്പായി ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. പൊതുമരാമത്തുവകുപ്പിലെ പ്രവൃത്തികളെ 


400 


5 


400 


- 11 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ 


സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 
ദർഘാസുകൾ കരാറുകാരുടെയോ അവരുടെ പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ 8 - 9- 2010 - ന് 3.15 മണിക്ക് തുറക്കുന്ന 
താണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. എല്ലാ 
പ്രവൃത്തികളും 15 ദിവസത്തിനുള്ളിൽ ചെയ്തുതീർക്കേണ്ടതാണ്. 


7 ,500 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

പൊതുമരാമത്ത് വകുപ്പ് 
( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്- 20. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


അ ടി യ ന്തിര പ്രത്യേക പ വ ത്തി 
താലൂക്ക്ഓഫീസ്, സുൽത്താൻബത്തേരി 

ടൈൽ പതിക്കൽ, മുറ്റം മെയിന്റനൻസ് 
രൂപ് 3,00,000 
2 അടി യ തിര (പത്യ്യേക പവ്യത്തി 

മു ൻ സി ഫ് മ ജി സ് ട്രേറ്റ് കോടി തി 
സുൽത്താൻ ബത്തേരി വെഹിക്കിൾ 
- ഷെഡ് നിർമ്മാണം, മുറ്റം ഇന്റർ ലോക്കിംഗ് 
രൂപ 3,00,000 
സുൽത്താൻ ബത്തേരി താലൂക്ക്ആയുർവ്വേദ 
ആശുപ്രതി വെയിറ്റിംഗ് ലോബി ലൈറ്റ് 
- റൂഫിംഗ് പ്രവൃത്തി രൂപ 3,00,000 


7 , 500 


പുനർ ദർഘാസ് പരസ്യം 


7, 500 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 600 + വാറ്റ്. 
കരാറുകാരന് വേണ്ട യോഗ്യത " ഡി ക്ലാസ്സും ഉപരിയും. 
പ്രവൃത്തിയുടെ കാലാവധി 3 മാസം. 
ദർഘാസുകൾ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടു തൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


നമ്പർ ഡി.6 - ടി.എൻ. 1/ 2010 - 11. 

2010 ആഗസ്റ്റ് 5. 
കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതു മരാമത്ത് വകു പ്പ് 
കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വയനാട്, 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽ 
നിന്നും മുദ്രവെച്ച കവറുകളിൽ താഴെ പറയുന്ന അടിയന്തിര 
പ്രവൃത്തിക്ക് 8 - 9 - 2010 , 4 മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊള്ളുന്നു . ദർഘാസ് പ്രമാണങ്ങൾ 7 - 9- 2010 , 4 മണിവരെ 
കൊടുക്കുന്നതും 8 -9 -2010 , 4.30 മണിക്ക് അവ തുറക്കുന്നതുമാണ്. 
ഈ പ്രവൃത്തികൾ സമയബന്ധിതമായി താഴെ പറയുന്ന 
കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതിനാൽ അതിനുള്ള 
സജ്ജീകരണങ്ങളും സാമ്പത്തിക സ്ഥിതിയും മറ്റ് തയ്യാറെടു 
പ്പുകളും ഉള്ള കരാറുകാർ മാത്രം പങ്കെടുക്കേണ്ടതാണ്. 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ഡെപ്പോസിറ്റ് 
വർക്ക്- കൽപ്പറ്റ ഗവ. ആയുർവേദ ആശുപത്രിയുടെമുകളിൽ 
മെഡിക്കൽ സ്റ്റോർ നിർമ്മാണം -രൂപ 4,81,000. 

നിരതദ്രവ്യം- രൂപ 12,050. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 1,000 + വാറ്റ്. 
കാലാവധി 6 മാസം. 

കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി 
ദി വ സ ങ്ങ ളിൽ അ ന്വേ ഷി ച്ച റി യാ വു ന്ന താ ണ് . കേരള 
പൊതുമരാമത്തു വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട ഉപവിഭാഗം, 
സുൽത്താൻബത്തേരി. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . 2/ ടി . ഡി ./ 03 / 2010 - 11. 

2010 ആഗസ്റ്റ് 5. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട ഉപവിഭാഗം, 
കാസറഗോഡ് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ദർഘാസുകൾ 
താഴെ കാണിച്ചിരിക്കുന്ന തീയതികളിൽ വൈകുന്നേരം 4 മണി 
- വരെ ക്ഷണിച്ചു കൊള്ളുന്നു . അന്നേദിവസം വൈകുന്നേരം 
4.30 - ന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാ 
യിരിക്കും. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് 
കെട്ടിട വിഭാഗം, 

( ഒപ്പ്) 
കൽപ്പറ്റ, വയനാട്. 

-- എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ 


ദർഘാസ് പരസ്യം 


കാ സ റ ഗോ ഡ് സ ൻ ട ല സ് ഡ് 

പോർട്ട്സ് ഹോസ്റ്റലിനോടനുബന്ധിച്ച് 
കബഡി കോർട്ടിന്റെയും വാം അപ്പ് 
ഏരിയയുടെയും നിർമ്മാണം ( ഡെപ്പോസിറ്റ് 
വർക്ക് 2009 SOR ) - രൂപ 2,00,000 
- കാസറഗോഡ് സബ്ജയിലിലെ പ്രത്യേക 
- അറ്റകുറ്റപണികൾ കിച്ചൺ ബ്ലോക്കിനു 
മുകളിൽ ബിറ്റുമെൻ ഷീറ്റ് സ്ഥാപിക്കൽ - 
രൂപ 75 ,000 


നമ്പർ ഡി . ടി.എൻ. ടെണ്ടർ 11/ 2010. 

2010 ആഗസ്റ്റ് 10. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട ഉപവിഭാഗം, സുൽത്താൻബത്തേരി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് 7 - 9 - 2010 വൈകുന്നേരം 4 മണിവരെ 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേദിവസം 4.30 - ന് തുറക്കുന്നതാണ്. 


5 , 000 


1, 900 


| 12 


-- (2) 


- ( 2 ) 


1,900 


1,900 


4 


15 കാസറഗോഡ് സ്പെഷ്യൽ ബിൽഡിംഗ് 

സെക്ഷൻ I & II - ലെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ 
പ ത്യ ക അ റ്റ കു റ്റ പ ണി ക ൾ 
രൂപ 75,000 
16 കാസറഗോഡ് പി . ഡബ്ലു . ഡി . കോംപ്ല 

ക് സില സ് പഷ്യൽ ബിൽ ഡിം ഗ് 

സ ക് ഷ ൻ I & II - ല പ ത്യ ക 
അറ്റ കു റ്റ പ ണി കൾ- ടെൽ ഡ് റൂ ഫ് 
അറ്റകുറ്റപണികൾ രൂപ 75,000 
കാസറഗോഡ് പി. ഡബ്ലു . ഡി. കോംപ്ല 
ക്സസിലെ പ്രത്യേക അറ്റകുറ്റപണികൾ 
ചുറ്റു മതിലിന്റെ അറ്റകുറ്റപണികൾ - 
രൂപ് 75,000 


1,900 


1,900 


17 


1,900 


1, 900 


1, 900 


1, 900 


1, 900 


1,900 


1, 900 


3 ക ാ സ റ ഗോ ഡ് വിദ്യാ ന ഗ റി ലു ള്ള 

പ്രിൻസിപ്പൽ മുൻസിഫ് ക്വാർട്ടേഴ്സിന്റെ 
പ്രത്യേക അറ്റകുറ്റപണികൾ- വരാന്തയ്ക്ക് 
മു ക ളിൽ എ . സി . ഷീറ്റ് മ ൽ ക്കൂ ര 
സ്ഥാപിക്കൽ -രൂപ 75,000 
കാ സ റ ഗോ ഡ് വിദ്യാ ന ഗ റിലുള്ള 
അഡീഷണൽ മുൻസിഫ് ക്വാർട്ടേഴ്സിന്റെ 
പ്രത്യേക അറ്റകുറ്റപണികൾ- വരാന്തയ്ക്ക് 
മു ക ളി ൽ എ . സി . ഷീറ്റ് മേൽ ക്കൂ ര 
സ്ഥാപിക്കൽ -രൂപ 75,000 
മഞ്ചേ ശ്വരം പോലീസ് സ്റ്റേഷ നോടു 
ചേർന്നുള്ള പോലീസ് ക്വാർട്ടേഴ്സിന്റെ 
പ്രത്യേക അറ്റകുറ്റപണികൾ- ലീച്ച് പിറ്റ് 
വൃത്തിയാക്കൽ രൂപ 75,000 
- കാസറഗോഡ് ഫയർ ആന്റ് റെസ്ക 

സ്റ്റേഷൻ ക്വാർ ട്ടേഴ്സിന്റെ പ്രത്യേക 
അറ്റകുറ്റപണികൾ- പാരപ്പെറ്റ് സ്ലാബിന്റെ 
അറ്റകുറ്റപണി രൂപ 75,000 
കാസറഗോഡ് ഫയർ ആന്റ് റെസ 
സ്റ്റേഷനിലെ എ . ഡി . ഒ . ഓഫീസിന്റെ 
ടോ യ് ലറ്റിന്റെ അറ്റ കു റ്റ പ ണി യും 
അലുമിനിയം പാർട്ടീഷ്യൻ പണികളും 
രൂപ 75,000 
- കാ സ റ ഗോ ഡ് വിദ്യാ ന ഗ റിലുള്ള 
ജഡ്ജസ് ക്വാർട്ടേഴ്സിന്റെ പ്രത്യേക 
അറ്റകുറ്റപണികൾ- കാട് വെട്ടി പരിസരം 
വൃത്തിയാക്കൽ രൂപ 75, 000 
9 കാസറഗോഡ് പര വ നടക്കം മോഡൽ 

റെ സി ഡ ൻ ഷ്യ ൽ സ് കൂ ൾ യാ ർ ഡ് 

കോൺക്രീറ്റിംഗ് രൂപ 70,000 
10 കാസറ ഗോഡ് ഫാസ്റ്റ് ട്രാക്ക് കോടതി 

III - ന്റെ പ്രത്യേക അറ്റകുറ്റ പ ണികൾ, 
അലുമിനിയം ജനലുകളുടെ അറ്റകുറ്റ 

പണികൾ - രൂപ 60 ,000 
11 ക ാ സ റ ഗോ ഡ് വിദ്യാ ന ഗ റി ലു ള്ള 

കോർട്ട് കോം പ്ലക്സിന്റെ പ്രത്യേക 
അറ്റ കു ം പ ണി ക ൾ - അ ലു മി നി യ ം 

കാബിൻ നിർമ്മാണം - രൂപ 75,000 
12 കാ സ റ ഗോഡ് വിദ്യാ ന ഗ റി ലു ള്ള 

സബ്-ജഡ്ജ് ക്വാർട്ടേഴ്സിന്റെ പ്രത്യേക 
അറ്റകുറ്റപണികൾ- വരാന്തയ്ക്ക് മുകളിൽ 
എ . സി . ഷീറ്റ് റൂഫ് സ്ഥാപിക്കൽ 
രൂപ് 75,000 
13 കാസ റ ഗോഡ് മൈനർ ഇറി ഗേ ഷൻ 

ഡിവി ഷൻ ഓഫീസ് ബിൽഡിംഗിന്റെ 
പ്രത്യേക അറ്റകുറ്റപണികൾ- അലുമിനിയം 

കാബിൻ നിർമ്മാണം രൂപ 75,000 
14 - കാസ റ ഗോഡ് മൈനർ ഇറി ഗേ ഷൻ 

ഡിവി ഷൻ ഓഫീസ് ബിൽ ഡിംഗിന്റെ 
(പത്യേക അറ്റ കു റ്റ പ ണി കൾ- റൂ ഫ് 
സ്ലാബിന് മുക ളിൽ ബിറ്റു മെൻ ഷീറ്റ് 
സ്ഥാപിക്കൽ -രൂപ 75, 000 


1, 900 


1,900 


1,750 


1, 900 


18 ഉപ്പളയിലെ പി. ഡബ്ലു . ഡി. റസ്റ്റ് ഹൗസിന്റെ 

പ്രത്യേക അറ്റകുറ്റപണികൾ- കാട് വെട്ടി 

പരിസരം വൃത്തിയാക്കൽ രൂപ 75, 000 
19 കാസറഗോഡ് പി. ഡബ്ലു . ഡി. റസ്റ്റ്ഹൗസ് 

പ്രത്യേക അറ്റകുറ്റപണികൾ- പി. ഡബ്ലു . ഡി . 
റൂം ടോയ്ലറ്റ് അറ്റകുറ്റപണികൾ 

രൂപ് 75,000 
20 കാസറഗോഡ് പി. ഡബ്ലു . ഡി . റസ്റ്റ്ഹൗസ് 

പ്രത്യേക അറ്റകുറ്റപണികൾ- കാട് വെട്ടി 

പരിസരം വൃത്തിയാക്കൽ -രൂപ 75,000 
21 ബദിയടുക്ക യിലെ സബ്-രജി സ് ടാർ 

ഓഫീസ് ബിൽഡിംഗിന്റെ പ്രത്യേക 
അറ്റകുറ്റപണികൾ- പബ്ലിക് സിറ്റ് ഔട്ട് 
യാ ർ ഡി ന് എ . സി . ഷീറ്റ് റൂ ഫ് 

സ്ഥാപിക്കൽ - രൂപ 75,000 
22 - കാ സ റ ഗോ ഡ് വിദ്യാ ന ഗ റി ലു ള്ള 
എൻ. ജി . ഒ . ക്വാർട്ടേഴ്സിലെ സി 6 
ക്വാർട്ടേഴ്സിന്റെ പ്രത്യേക അറ്റകുറ്റ 

പണികൾ രൂപ 75,000 
23 കാസറഗോഡ് പി. ഡബ്ലു . ഡി. കോംപ്ലക്സി 

നടുത്തുള്ള കാന്റീൻ ബിൽഡിംഗിന്റെ 
പ്രത്യേക അറ്റകുറ്റപണികൾ- സ്റ്റോർ റൂം 
നിർമ്മാണം - രൂപ 75,000 
കാസ റ ഗോഡ് മൈനർ ഇറി ഗേ ഷൻ 
ഡിവിഷൻ ബിൽഡിംഗിന്റെ പ്രത്യേക 
അറ്റകുറ്റപണികൾ- ടോയ്ലറ്റ്നവീകരണം - 

രൂപ് 75,000 
25 കാസറഗോഡ് എൽ.എസ്. ജി . സി . സബ് 

ഡിവിഷൻ ബിൽഡിംഗിന്റെ പ്രത്യേക 
അറ്റകുറ്റപണികൾ- ടോയ്ലറ്റ് നവീകരണം 

- രൂപ് 75,000 
26 കാസറഗോഡ് സിവിൽ സ്റ്റേഷനിലെ 

ഗവൺമെന്റ് ജീവനക്കാരുടെ സഹകരണ 
കാന്റീനിന്റെ പ്രത്യേക അറ്റകുറ്റപണികൾ 
രൂപ് 75,000 
ഉപ്പളയിലെ പി . ഡബ്ലു . ഡി . റസ്റ്റ്ഹൗസിന്റെ 
അടിയന്തിര പ്രത്യേക അറ്റകുറ്റപണികൾ 
കിച്ചൺ ബ്ലോക്കിന്റെയും 3 -ാം നമ്പർ റൂം 
ടോയ്ലറ്റിന്റെയും നവീകരണം രൂപ 70,000 


1, 500 


1, 900 


24 


1, 900 


1,900 


1,900 


1 ,900 


1,900 


1, 900 


21 


1,900 


1,750 


13 


- ( 2) 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 10 വരെ 8- 9 -2010 വൈകിട്ട് 
4 മണി വരെ, കമനമ്പർ 11 മുതൽ 20 വരെ 14 - 9 - 2010 
വൈകിട്ട് 4 മണി വരെ, കമ ന മ്പർ 21 മുതൽ 31 വരെ 
16 - 9 - 2010 വൈകിട്ട് 4 മണി വരെ. 


1, 650 


28 ഉപ്പളയിലെ പി. ഡബ്ലു . ഡി . റസ്റ്റ്ഹൗസിന്റെ 

അടിയന്തിര പ്രത്യേക അറ്റകുറ്റപണികൾ 
റൂം നമ്പർ1 & 2 - ലെ ടോയ്ലറ്റ്നവീകരണം 

രൂപ 65,000 
29 ഉപ്പളയിലെ പി. ഡബ്ലു . ഡി. റസ്റ്റ്ഹൗസിന്റെ 

അടിയന്തിര പ്രത്യേക അറ്റകുറ്റപണികൾ 
വി . ഐ . പി . ടോയ്ലറ്റിന്റെ പ്രത്യേക 

അറ്റകുറ്റപണികൾ രൂപ 70,000 
30 കാസറഗോഡ് ബിൽഡിംഗ് സെക്ഷൻ 

ഓഫീസിന്റെ പ്രത്യേക അറ്റകുറ്റപണികൾ 
അലുമിനിയം കാബിൻ നിർമ്മാണവും 

ടൈൽ വിരിക്കലും രൂപ 75,000 
31 കാസറഗോഡ് വിദ്യാനഗറിലെ എ . ആർ. 

ബാരക്ക് ബിൽഡിംഗിലെ പ്രത്യേക അറ്റകുറ്റ 
പ ണി കൾ- അ ഡീഷ ണൽ ലീച്ച് പിറ്റ് 
നിർമ്മാണവും സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗും 
രൂപ 75,000 


- ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
കമ ന മ്പർ 1 മുതൽ 10 വരെ 8 - 9 - 2010 വൈകിട്ട് 
4.30 മണി, ക്രമനമ്പർ 11 മുതൽ 20 വരെ 14 -9 - 2010 വൈകിട്ട് 
4.30 മണി, ക്രമനമ്പർ 21 മുതൽ 31 വരെ 16 - 9 - 2010 വൈകിട്ട് 
4 .30 മണി. 


1,750 


കരാറുകാരുടെ യോഗ്യത " ഡി ക്ലാസ്സും അതിനു മുകളിലും. 


1, 900 


നിർമ്മാണ കാലാവധി 45 ദിവസം. 


ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടു തൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


1,900 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ് വീതം. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 10 വരെ 8- 9 - 2010 ഉച്ചയ്ക്ക് 
1 മണി വരെ, കമ ന മ്പർ 11 മുതൽ 20 വരെ 14 - 9 - 2010 
ഉച്ചയ്ക്ക് 1 മണി വരെ, കമ ന മ്പർ 21 മുതൽ 31 വരെ 
16 - 9 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
പി . ഡബ്ലു . ഡി . കെട്ടിട ഉപവിഭാഗം, എഞ്ചിനീയർ. 
കാസറഗോഡ്. 


